GovernmentofKerala 
കേരള സർക്കാർ 

2007 


Reg. No. രജി, നമ്പർ 
KLITV( N )/122006 -2008 


Vol. LIII 
വാല്യം 53 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

22nd January 2008 
Thiruvananthapuram , Tuesday 

2008 ജനുവരി 22 
തിരുവനന്തപുരം, ചൊവ്വ 

2nd Magha 1929 

1929 മാഘം 2 
PART III 
Stores Purchase 


നമ്പർ 


യുഗശാലാ സൂപ്രണ്ടിന്റെ ഓഫീസിൽ ലഭിച്ചിരി ക്കു 
നതാണ്, നിശ്ചിത സമയപരിധിക്കുശേഷംവരുന്ന 
ദർഘാസകം യാതൊരു കാരണവശാലും സ്വീകരി 
ക്കുന്നതല്ല . 

- ദർഘാസുകൾ 2003-09 വർഷം കണ 
സാധനങ്ങൾ നൽകുന്നതിനുളള ദർഘാസകാം എന്ന 
മേലെഴുത്തോടുകൂടിയതും നിശ്ചിത ഫോറത്തിലും 
നുഭവിച്ചതും ആയിരിക്കണം. ദർഘാസിനോടൊപ്പ് 
താഴെ വിവരിക്കുന്ന രേഖകളും സമർപ്പിക്കേണ്ടതാണ്. 


1 , നിരക്ക് കാണിക്കുന്ന സാധനങ്ങളുടെ 
- രൊ അത്തം തുകയുടെ 1 % നിരത ഭവം. 


2 . 


നിരക്ക് കാണിക്കുന്ന - സാധനങ്ങളുടെ 
മൊത്തം തുകയുടെ 20 ശതമാനത്തിൽ 
ക 3 - 0 0 0 ത യ 1 ഇ ഒ - സാൾവൻസി 
സർട്ടിഫിക്കറ്റ് , 


3 , 50 രൂപയുടെമുദ്രപ്പത്രത്തിൽഎഗ്രിമെൻറ്, 


4 , മ്യഗങ്ങംകര ഇറച്ചി വിതരണം ചെയ്യുന്ന 

തിന തദ്ദേശസ്വയം രേണ സഥാപനങ്ങളിൽ 
നിന്നും ലഭിച്ചിട്ടുളള നിയമാനുസൃതമായ 

ലെസൻസ് ( ഇറച്ചിയുടെ നിരക്ക് കാട്ട 
ചെയ്യുന്നതിന് മാത്രം) , 


നിരതവ്യം ഡിമാൻറ് ( ഡാഫ്ററായി വേണം 
സമർപ്പിക്കേണ്ടത്. ദർഘാസുകൾ 12-2-2008- ന് പകൽ 
3 മണിക്ക് ഹാജരാക്കുന്ന ദർഘാസുകാരുടെയോ 
അവർ രേഖാമൂലം ചുമതലപ്പെടുത്തുന്നവരുടെയോ 
സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. 


Department of Museums and Zoos 

TENDER NOTICE 
No. M2 ( D ) -7601/2007. 27th December 2007 . 

Sealed competitive tenders are invited for the 
supply of the Dictary Articles to the State Museum 
and Zoo, Thrissur for the period from 1-4 - 2008 
to 31- 3-2009 , 

The tenders should be superscribed as " Tender 
for the supply of Dictary Articles to Thrissur 
Zoo for the period 2008-09" and addressed to the 
Superintendent, State Museum and Zoo , Thrissur 
and should be in the prescribed tender forms. 
The last date for receipt of the tender will be 
12 - 2 -2008 till 1 pm . Late tenders will not be 
accepted. The tendere will be opened at 3 p . m . 
on 12 -2 -2008 at the Office of the Superintendent, 
State Museum and Zoo , Thrissur in the presence 
ofthe tenderers or their authorised representatives 
who choose to be present at that time. The tenders 
should be submitted with the following documents. 

1 . Eemest Money Deposit @ 1 % of the 

total cost of items quoted by way of 
Demand Draft drawn in favour of Director , 

Museumsand Zoos, Thiruvananthapuram . 
2 . Solvency Certificate for 20 % of the total 

quoted amount. 
3 . Valid licence obtained from the local 

bodies for the sale of beefmutton /meat 

(for the supply of beefmutton/meat only). 
4 . Agreement in the prescribed format in 

- stamp paper worth Rs. 50 . 
Intending tenderers may on application to the 
Director ofMuscums and Zoos, obtain the requisite 
form containing dietary items on which tenders 
should be submitted Application for the tender 
form should be accompanied by a cash remittance 
of Rs. 1,000 plus S . T . which is the price fixed 
for the form and which is not refundable under 
any circumstances. 

Sale of tender forms will closed at 1 pm . 
on 11- 2 -2003 Cheques, Postage Stamps etc . will 
not be accepted towards the cost of the form nor 
the forms be sent as V . P . P . Duplicate tender form 
if required will be issued for Rs. 500 plus S. T . 
per copy. 

Tenders which lack the required documents 
such as sufficient EMD, solvency etc. will be 
summarily rejected even if the rates quoted are the 
lowest. Samples of non - perishable items should be 
submitted along with the tender. 

The undersigned reserves the right to rejector 
postpone the tender . Futher details can be had from 
the office of the Director of Museums and Zoos, 
Thiruvananthapuram during office hours. 

:3waiബംഗ്ലാവ്മഗശാ വാ വിഭാഗത്തിൽ 2008-09 
വർഷങ്ങൾക്ക് 2018 ഏപ്രിൽ 1 മുതൽ 2009 മാർച്ച് 31 
വരെ) തൃശ്ശൂർ നഗശാലയിലേക്ക് ക്ഷണസാധനങ്ങൾ 
വിതരണം ചെയ്യുന്നതിന് താൽപര്യമുള്ള കരാറുകാരിൽ 
നിന്നും സീലുവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 

കൊള്ളുന്നു . ദർഘാസുകൾ 12- 2 - 2008- ന് പക് 
1 മണിക്ക് മുമ്പായി തൃശ്ശൂർ കാഴ്ചബംഗ്ലാവ് 


ദർഘാസുകൾ സമർപ്പിക്കുന്നതിനുളള നിശചീത 
ഫാറം ( സാധന ങ്ങളുടെ പട്ടിക ഉൾപ്പെടെ) തലശൂർ 
കാഴ്ചബംഗ്ലാവ് മഗശാലാ സുപ്രണ്ടിന്റെ കാര്യാല 
ത്തിൽ നിന്നും 1 -2 - 2008 മുതൽ 11- 2 -2008 -ാം തീയതി 
ഉച്ചയ്ക്ക് 1 മണിവരെ ലയിക്കുന്നതാണ്. ടെണ്ടർ 
ഫോറത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്കു 
പുറമെ നിലവിലുളള സ്റാർ പർച്ചേസ 
നിയമങ്ങൾക്കും വിധേയമായിട്ടായിരിക്കണം സാധനങ്ങൾ 
വി അർണം Aചയ്യേണ്ടത്. ടെണ്ടർ ഫോറം അസ്സലിന് 
1, 000 രൂപയും (ആയിരം രൂപ ന തം ) വിൽപ്പന 
നികുതിയും പകർപ്പിന് 500 രൂപയും 
( അം രൂപ മാത്രം വിൽപ്പന നികുതിയുമാണ്. 
ടെണ്ടർ ഫോരം കൈമാററം ചെയ്യാൻ പാടുള്ളതല്ല . 
മതിയായ നിരതദ്രവ്യവും മുകളിൽ സൂചിപ്പിച്ചിട്ടുള 
മറാ രേഖകളും ടെണ്ടറിനോടൊപ്പം സമർപ്പിച്ചിട്ടി 
ല്ലാത്തവരുടെ ടെണ്ടറുകൾ , ക്വാട്ട - ചെക്കതിരിക്കുന്ന 
നിരക്കുകൾ കുറവാണെങ്കിൽപ്പോലും പരിഗണിക്കാത 
നിരസിക്കുന്നതാണ്. ടെണ്ടറിനാടൊപ്പം കട്ടുപോകാത്ത 
ഇനങ്ങളിൽപ്പെട്ട സാധനങ്ങളുടെ സാമ്പിളും 
സമർപ്പിക്കേണ്ട 10ണ്, 


- താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിക്ക് കാരണം 
വിശദമാക്കാതെ ഈ ടെണ്ടർ മാററിവയ്ക്കാനും റges" 

യ്യാനും അധികാരംഉണ്ടായിരിക്കുന്നതാണ് , കുടുതൽ 
വിവരങ്ങൾ ആശ ശുർ കാഴ്ചജ്പാപ്പ -മഗശാലാ 
സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ നിന്നും പത്തി 
സമയങ്ങളിൽ അറിയാവുന്നതാ . 


(Sd.) 


Director, 


Museurns and Zoos, 
Thiruvananthapuram . 


(For and on behalf of the 

Governor of Kerala ) 


